Kerala Gazette No. 30 dated 24th July 2012 . 
PART I 


Section iii 


GOVER 


സർക 


RNMENT OF 


U KERA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം-എച്ച്) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 15488 ലെഗ്. എച്ച്.1/2010/ നിയമം. 


തിരുവനന്തപുരം, 2011 ജനുവരി 23. 

-- 1932 മാഘം 3 . 


2011 ജനുവരി 22 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ ഇനി 
പ റയുന്ന ഓർ ഡി നൻ സ് പാതു ജ ന ങ്ങ ളു ടെ അറി വി ലേ ക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


കെ . മധുസൂദനൻ നായർ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2011 - ലെ 19 -ാം നമ്പർ ഓർഡിനൻസ് 


2011 - ലെ കേരള ആരോഗ്യസുരക്ഷാ സേവന 
പ്രവർത്തകരും ആരോഗ്യസുരക്ഷാ സേവന 
സ്ഥാപനങ്ങളും (അകമവും സ്വത്തിനുള്ള 
- നാശവും തടയൽ) ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തി ഒന്നാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


ആരോഗ്യസുരക്ഷാ സേവന പ്രവർത്തകർക്ക് എതിരായ അക്രമം 
നിരോധിക്കുന്നതിനും ആരോഗ്യസുരക്ഷാ സേവന 
സ്ഥാപനങ്ങളിലെ സ്വത്തിനുള്ള നാശവും 
നഷ്ടവും തടയുന്നതിനും അതുമായി 

ബന്ധപ്പെട്ടതോ അതിന് 
ആനുഷംഗികമായതോ 
ആയ കാര്യങ്ങൾക്കും 

വേണ്ടിയുള്ള 


ഒരു 


ഓർഡിനൻസ് 


പീഠിക . - ആരോഗ്യ സുരക്ഷാ സേവന പ്രവർത്തകർക്ക് എതിരായ അക്രമം 
നിരോധിക്കുന്നതിനും ആരോഗ്യ സുരക്ഷാ സേവന സ്ഥാപനങ്ങളിലെ സ്വത്തിനുള്ള 
നാശവും നഷ്ടവും തടയുന്നതിനും അതുമായി ബന്ധപ്പെട്ടതോ അതിന് ആനുഷംഗിക 
മായതോ ആയ കാര്യങ്ങളും യുക്തമായിരിക്കുന്നതിനാലും; 


2010 - ലെ കേരള ആരോഗ്യസുരക്ഷാ സേവന പ്രവർത്തകരും ആരോഗ്യസുരക്ഷാ 
സേവന സ്ഥാപനങ്ങളും ( അക്രമവും സ്വത്തിനുള്ള നാശവും തടയൽ) ഓർഡിനൻസ് 
(2010 - ലെ 51) 2010 ആഗസ്റ്റ് 21 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്ന 
തിനാലും; 


- 2010 - ലെ 51 -ാം നമ്പർ ഓർഡിനൻസിനു പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു 
ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ 2010 ഡിസംബർ 21-ാം തീയതി ആരംഭിച്ച് 


- 


3 


2011 ജനുവരി 3 -ാം തീയതി അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെ 
സമ്മേളനകാലത്ത് അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 


- ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുഛേദം ( 2) -ാം ഖണ്ഡം ( ക ) ഉപഖണ്ഡ 
പ്രകാരം 2010 - ലെ കേരള ആരോഗ്യ സുരക്ഷാ സേവന പ്രവർത്തകരും ആരോഗ്യ 
സുരക്ഷാ സേവന സ്ഥാപനങ്ങളും (അകമവും സ്വത്തിനുള്ള നാശവും തടയൽ) 
ഓർഡിനൻസ് (2010 - ലെ 51) 2011 ഫെബ്രുവരി 1 -ാം തീയതി പ്രാബല്യമില്ലാതായിത്തീരു 
മെന്നതിനാലും; 


| പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്താ തി രിക്കുന്നപക്ഷം 
വൈഷമ്യങ്ങൾ ഉണ്ടാകുമെന്നതിനാലും; 


-- കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 

ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ ഇനിപ്പറയുന്ന 
ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ഓർഡിനൻസിന് 2011 - ലെ കേരള 
ആരോഗ്യ സുരക്ഷാ സേവന പ്രവർത്ത ക രും ആരോഗ്യ സുരക്ഷാ സേവന 
സ്ഥാപനങ്ങളും ( അക്രമവും സ്വത്തിനുള്ള നാശവും തടയൽ) ഓർഡിനൻസ്, എന്ന് 
പേർ പറയാം. 


- (2 ) ഇത് 2010 ആഗസ്റ്റ് 26 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുത 
പ്പെടേണ്ടതാണ്. 


2. നിർവ്വചനങ്ങൾ. ഈ ഓർഡിനൻസിൽ, സന്ദർഭം മറ്റുവിധത്തിൽ ആവശ്യ 
പ്പെടാത്തപക്ഷം, 


( എ ) “ആരോഗ്യ സുരക്ഷാ സേവന സ്ഥാപനങ്ങൾ” എന്നാൽ രോഗികളുടെ 
ചികിത്സ യ്ക്കുള്ള സൗക ര്യങ്ങൾ ഉള്ള തും അ വ രുടെ പവേ ശ ന ത്തിനും 
താമസത്തിനും വേണ്ടി ഉപയോഗിക്കുന്നതുമായ ഏതെങ്കിലും സ്വകാര്യ ആശുപ്രതിയും, 
പസ വ വു മായോ അതു മായി ബന്ധപ്പെട്ട ഏതെങ്കിലുമായോ ബന്ധപ്പെട്ട് മാറ്റി 
പാർപ്പിക്ക ലി നും , പ്രസവത്തിനു മുൻപും പസ വാ ന ത ര വു മുള്ള ശുശൂഷയുടെ 
ആവശ്യത്തിനുമായി സ്ത്രീകളെ പതിവായി പ്രവേശിപ്പിക്കുന്നതും താമസിപ്പിക്കു 
ന്നതുമായ ഏതൊരു സ്വകാര്യ പ്രസൂതിമന്ദിരവും, ഏതെങ്കിലും രോഗമോ പരിക്കോ 
ശാരീരികമോ മാനസികമോ ആയ അവശതയോ അനുഭവിക്കുന്ന ആളുകളുടെ 
(പവേ ശ ന ത്തിനും താമ സ ത്തിനും ഉപയോഗിക്കു ന്നതോ ഉപ യോ ഗിക്കു വാൻ 
ഉദ്ദേ ശി ക്കു ന്നതോ ആയതും ചികിത്സയോ ശുശൂ ഷയോ ഇവ രണ്ടുമോ 


നൽകുന്നതുമായ ഏതൊരു സ്വകാര്യ നഴ്സിംഗ് ഹോമും ഉൾപ്പെടെയുള്ള, ജനങ്ങൾക്ക് 
ആരോഗ്യ സുരക്ഷ നൽകുന്നതും സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയോ 
തദ്ദേശ നികാ യ ങ്ങൾ മുതലായവയുടെയോ നിയന്ത്രണത്തിലുള്ളതുമായ എല്ലാ 
സ്ഥാപനങ്ങളും എന്ന് അർത്ഥമാകുന്നതും ഒരു പ്രസൂതിമന്ദിരവും, രോഗാനന്തര 
വിശ്രമമന്ദിരവും, ക്ലിനിക്കും, വസതിയും അല്ലെങ്കിൽ ആരോഗ്യസുരക്ഷാ സേവന 
പ്രവർത്തകരുടെ കൂടിയാലോചനാ മുറികളും ഉൾപ്പെടുന്നതുമാണ്; 


- ( ബി ) ഒരു ആരോഗ്യസുരക്ഷാ സേവന സ്ഥാപ ന വു മായി ബന്ധപ്പെട്ട് 
“ആരോഗ്യ സുരക്ഷാ സേവന പ്രവർത്തകർ ” എന്നതിൽ, 


ആരോഗ്യ സുരക്ഷാ സേവന സ്ഥാപനങ്ങളിൽ ജോലി 
ചെയ്യുന്ന ര ജി സ്റ്റർ ചെയ്തിട്ടുള്ള മെഡിക്കൽ 
പ്രാക്ടീഷണർമാർ (താൽക്കാലിക രജിസ്ട്രേഷൻ ഉള്ളവർ 
ഉൾപ്പെടെ); 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള നഴ്സുമാർ; 


മെഡിക്കൽ വിദ്യാർത്ഥികൾ; 


- (iv) നഴ്സിംഗ് വിദ്യാർത്ഥികൾ; 
( v) - മെഡിക്കൽ സേവന സ്ഥാപ ന ങ്ങ ളിൽ നിയ മി ക്ക 

പ്പെട്ടിട്ടു ള്ളതും ജോലി ചെയ്തു വരുന്ന തു മാ യ 
പാരാമെഡിക്കൽ ജീവനക്കാർ, 


എന്നിവർ ഉൾപ്പെടുന്നതാണ്. 

- ( സി ) “കുറ്റക്കാരൻ ” എന്നാൽ സ്വമേധയായോ ഒരു സംഘം ആളുകളുടെയോ 
സംഘടനകളുടെയോ ഒരു അംഗമായോ നേതാവായോ, ഈ ഓർഡിനൻസ് പ്രകാരമുള്ള 
അക്രമം ചെയ്യുകയോ ചെയ്യുവാൻ ശ്രമിക്കുകയോ പരിപ്പിക്കുകയോ പ്രചോദനം 
നൽകുകയോ ചെയ്യുന്ന ഏതൊരാളും എന്നർത്ഥമാകുന്നു ; 


- ( ഡി ) “സ്വത്ത് എന്നാൽ ഏതൊരു ആരോഗ്യസുരക്ഷാ സേവന പ്രവർത്തക 
ന്റെയോ ആരോഗ്യ സുരക്ഷാ സേവന സ്ഥാപ നത്തിന്റെയോ ഉട മ സ ത യിലോ 

കൈവശമോ നിയ ന്ത ണ ത്തിൻ കീഴിലോ ഉള്ള സ്ഥാവ്രമോ ജംഗ മ മോ ആയ 
ഏതെ ങ്കിലും സ്വത്താ മെഡിക്കൽ ഉപ ക ര ണമോ മെഡിക്കൽ യന്തമോ 
എന്നർത്ഥമാകുന്നു ; 

- ( ഇ ) “അകമം ” എന്നാൽ ഏതെങ്കിലും ആരോഗ്യ സുരക്ഷാ സേവന 
സ്ഥാപനത്തിൽ കർത്തവ്യ നിർവ്വഹണത്തിലിരിക്കുന്ന ഏതെങ്കിലും ആരോഗ്യസുരക്ഷാ 
സേവന പ്രവർത്തകന്എന്തെങ്കിലും ഹാനിയോ പരിക്കോ ഉണ്ടാക്കുന്നതോ ജീവൻ 


അപായപ്പെടുത്തുന്നതോ ആയ പ്രവർത്തനങ്ങളോ ഭീഷണിയോ, മാർഗ്ഗതടസ്സമോ 
വിഘ്നമോ ആരോഗ്യ സുരക്ഷാ സ്ഥാപനത്തിലെ സ്വത്തിന് നാശമോ നഷ്ടമോ 
ഉണ്ടാക്കലോ എന്നർത്ഥമാകുന്നു . 


3. അക്രമം നിരോധിക്കൽ. - ആരോഗ്യസുരക്ഷാ സേവന പ്രവർത്തകർക്ക് 
എതിരായ അക്രമവും അല്ലെങ്കിൽ ആരോഗ്യ സുരക്ഷാ സേവന സ്ഥാപനത്തിലെ 
സ്വത്തിന് നാശമോ നഷ്ടമോഉണ്ടാക്കുന്ന ഏതൊരു കൃത്യവും ഇതിനാൽ നിരോധിക്ക 
പ്പെടുന്നു . 

4. 3 -ാം വകുപ്പിന്റെ ലംഘനത്തിനുള്ളദണ്ഡനവും മറ്റ് അനന്തരഫലവും. 
(1) 3 -ാം വകുപ്പ് ലംഘിച്ചു കൊണ്ട്ഏതെങ്കിലും കൃത്യം ചെയ്യുന്ന ഏതൊരു 
കുറ്റക്കാരനും മൂന്നു വർഷത്തോളമാകാവുന്ന കാലത്തേക്ക് തടവോടും അൻപതിനായിരം 
രൂപ വരെ ആകാവുന്ന പിഴയോടും കൂടി ശിക്ഷിക്കപ്പെടുന്നതാണ്. 

- ( 2) 3 -ാം വകുപ്പ് പ്രകാരം ചെയ്യുന്ന ഏതൊരു കുറ്റവും 
കോഗ്നെസബിളും ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതുമായിരിക്കുന്നതാണ്. 

- ( 3) മുകളിൽ (1) -ാം ഉപവകുപ്പിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള ശിക്ഷയ്ക്കു പുറമേ, 
കുറ്റക്കാരൻ കേടു വരുത്തിയ മെഡിക്കൽ ഉപകരണത്തിന്റെ ക്രയവിലയുടെ ഇരട്ടി 
തുകയും കുറ്റം വിചാരണ ചെയ്യുന്ന കോടതി തീരുമാനിക്കുന്ന പ്രകാരമുള്ള സ്വത്തിന് 
വരു ത്തിയ നഷ്ട വും , നഷ്ട പ രി ഹാ ര മാ യി ആരോഗ്യ സു ര ക്ഷാ സേ വന 
സ്ഥാപനത്തിന് കൊടുക്കുന്നതിന് ബാധ്യസ്ഥനായിരിക്കുന്നതാണ്. 

( 4) കുറ്റക്കാരൻ, മുകളിലെ (3 ) -ാം ഉപവകുപ്പ് പ്രകാരം നഷ്ടപരിഹാരം 
നൽകാത്തപക്ഷം പ്രസ്തുത തുക അയാളിൽ നിന്നും ലഭിക്കേണ്ടതായ ഭൂനികുതിയുടെ 
ഒരു കുടിശ്ശികയായിരുന്നാലെന്നപോലെ 1968 - ലെ കേരള റവന്യൂ റിക്കവറി ആക്ടിലെ 
വ്യവസ്ഥകൾ പ്രകാരം വസൂലാക്കുന്നതാണ്. 

(5) ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾ തത്സമയം പ്രാബല്യത്തിലുള്ള 
മറ്റേതെങ്കിലും നിയമങ്ങളിലെ വ്യവസ്ഥകൾക്ക് പുറമേയും അവയ്ക്ക് ഭംഗം വരുത്താ 
തെയുമായിരിക്കുന്നതാണ്. 


5. വൈദ്യചികിത്സയുടെ പൂർണ്ണ വിവരം നൽകുന്നതിനുള്ള ആരോഗ്യസുരക്ഷാ 
സേവന സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം. - ഓരോ ആരോഗ്യ സുരക്ഷാ സേവന 
സ്ഥാപനത്തിനും അത്തരം ആരോഗ്യ സുരക്ഷാ സേവന സ്ഥാപനങ്ങൾ നൽകിയ 
വൈദ്യ ചികിത്സയെകുറിച്ചുള്ള പൂർണ്ണവിവരം പ്രസ്തുത സ്ഥാപനങ്ങളിൽ ചികിത്സ 
തേടുന്ന രോഗികൾക്കോ അവരുടെ ബന്ധുക്കൾക്കോ ലിഖിതമായി നൽകുന്നതിനുള്ള 
ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതാണ്. 


6. പരാ തി പ രി ഹാര സംവി ധാ നം . - (1 ) ആരോഗ്യ സുരക്ഷാ സേ വന 
സ്ഥാപനങ്ങൾ നൽകിയ ചികിത്സയിലെ വീഴ്ചകളെ പറ്റിയുള്ള രോഗികളുടേയോ 
അവരുടെ ബന്ധുക്കളുടെയോ പരാതികൾ പരിഹരിക്കുന്നതിന് സംസ്ഥാന തലത്തിൽ 
ഒരു പരാതി പരിഹാര സംവിധാനം ഉണ്ടായിരിക്കേണ്ടതാണ്. 


( 2) പരാതി പരിഹാര സംവി ധാ ന ത്തിന്റെ ഘടനയും അധികാരങ്ങളും 
പ്രവർത്തനത്തിനുള്ള നടപടിക്രമവും ചട്ടങ്ങളാൽ നിർണ്ണയിക്കപ്പെടാവുന്ന അങ്ങനെയുള്ള 
രീതിയിലായിരിക്കുന്നതാണ്. 


- 7. ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരം. - ( 1) ഈ ഓർഡിനൻസിലെ 
വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ആവശ്യത്തിലേയ്ക്കായി സർക്കാരിന് ഔദ്യോഗിക 
ഗസറ്റിലെ വിജ്ഞാപനം വഴി ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. 


- (2 ) ഈ ഓർഡിനൻസ്കാരം ഉണ്ടാക്കിയിട്ടുള്ള ഏതൊരു ചട്ടവും, അത്ഉണ്ടാ 
ക്കിയതിനുശേഷം, കഴിയുന്നത്ര വേഗം, നിയമസഭ മുമ്പാകെ ഒരു സമ്മേളനത്തിലോ 
തുടർച്ചയായ രണ്ട്സമ്മേളനങ്ങളിലോപ്പെടാവുന്ന ആകെ പതിനാല് ദിവസത്തേക്ക് 
വയ്ക്കേ ണ്ടതും അപ്രകാരം അത് ഏത് സമ്മേള ന ത്തിൽ വയ്ക്കു ന്നുവോ ആ 
സമ്മേളനമോ തൊട്ടടുത്തു വരുന്ന സമ്മേളനമോ അവസാനിക്കുന്നതിനുമുമ്പ് നിയമസഭ 
ചട്ടത്തിൽ എന്തെങ്കിലും രൂപഭേദം വരുത്തുകയോ ആ ചട്ടം ഉണ്ടാക്കേണ്ടതില്ലെന്ന് 
തീരുമാനിക്കുകയോ ചെയ്യുന്ന പക്ഷം, ആ ചട്ടത്തിന് അതിനുശേഷം, അതതു സംഗതി 
പോ ല , അ ങ്ങനെ രൂപ ഭേ ദ പ്പെ ടു ത്തിയ രൂപ ത്തിൽ മാത്രം പ്രാബല്യം 
ഉണ്ടായിരിക്കുകയോ, യാതൊരു പ്രാബല്യവും ഇല്ലാതായിത്തീരുകയോ ചെയ്യുന്നതുമാണ്; 
എന്നിരുന്നാലും അങ്ങനെയുള്ള ഏതെങ്കിലും രൂപഭേദപ്പെടുത്തലോ റദ്ദാക്കലോ ആ ചട്ട 
പ്രകാരം മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സംഗതിയുടെ സാധുതയ്ക്ക് ഭംഗം വരാത്ത 
വിധത്തിലായിരിക്കുന്നതാണ്. 


8. റദ്ദാക്കലും ഒഴിവാക്കലും. - ( 1) 2010 - ലെ കേരള ആരോഗ്യ സുരക്ഷാ 
സേവന പ്രവർത്തകരും ആരോഗ്യ സുരക്ഷാ സേവന സ്ഥാപനങ്ങളും (അക്രമവും 
സ്വത്തിനുള്ള നാശവും തടയൽ) ഓർ ഡി നൻ സ് ( 2010 - ലെ 51 ) ഇതിനാൽ 
റദ്ദാക്കിയിരിക്കുന്നു. 

- (2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും, പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ചെയ്ത ഏതെ ങ്കിലും കാര്യ മോ , എടുത്ത ഏതെ ങ്കിലും നട പടി യോ , ഈ 
ഓർഡിനൻസ് പ്രകാരം ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 


ആർ. എസ്. ഗവായ്, 


ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ) 


റ്റി. വസന്തകുമാർ, 
നിയമവകുപ്പ്അഡീഷണൽ സെക്രട്ടറി. 


